1st OCT. 2013 ] 


COMMISSIONERATE OF LAND REVENUE 


6969 


L . A . Notifications and Declarations 


വിജ്ഞാപനം 


ERNAKULAM DISTRICT 


വിജ്ഞാപനം 


[ 17 -ാം വകുപ്പിലെ 4 -ാം വകുപ്പിലെ (1) -ാം ഉപവകുപ്പും 

പ്രകാരം) 
നമ്പർ എ3- 106/ 2012 . 

2013 ആഗസ്റ്റ് 3. 
- കേരള സർക്കാർ 1894 - ലെ സ്ഥല മെ ടുപ്പ് ആക്ട് 
( 1894 - ലെ 1 -ാം കേന്ദ്ര ആക്ട്) പ്രകാരമുള്ള കളക്ടറുടെ 
പ്രവൃത്തികൾ നിർവ്വഹിക്കാൻ സ്പെഷ്യൽ തഹശീൽദാർ 
(എൽ. എ .) എൻ. എച്ച്. നമ്പർ- 3, വൈറ്റിലയെ ജില്ലാ 
കളക്ടറുടെ 16 -3 -2013 - ലെ സി1- 62274 /12 എന്ന ഉത്തരവുപ്രകാരം 
നിയമിച്ചിരിക്കുന്നതിനാലും; 
- ഇതോടൊപ്പമുള്ള പട്ടികയിൽ വിവരിച്ചിട്ടുള്ള ഭൂമി ഒരു 
പൊതു ആവശ്യത്തിന് അതായത് എറണാകുളം നോർത്ത് 
മേൽപാലത്തിന് സമീപം റെയിൽവേ ലൈനിലെ വൈദ്യുത 
മാസത് ( Over Head Electrical Mast) മാറ്റി സ്ഥാപിക്കുന്നതിന് 
ആവ ശ്യ മു ണ്ടന്നോ ആ വ ശ്യ മു ണ്ടാ യേ ക്കാ മെന്നോ ആ 
കളക്ടർക്ക് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 


- ഇപ്പോൾ തന്മൂലം അതുമായി ബന്ധപ്പെട്ട എല്ലാ പേർക്കും 
1894 - ലെ സ്ഥലമെടുപ്പ് ആക്ട് (1894 - ലെ 1 -ാം കേന്ദ്ര ആക്ട്) 
4-ാം വകുപ്പ് 1 -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾക്കനുസൃതമായി 
ഇക്കാ ര്യ ത്തി നുള്ള അറിയിപ്പ് ഇതിനാൽ നൽകു കയും 
ചെയ്യുന്നു . 


[17 -ാം വകുപ്പിലെ 4 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ് പ്രകാരം) 
നമ്പർ എ5- 325 / 2013. 

| 2013 ആഗസ്റ്റ് 19. 
- കേരള സർക്കാർ 1894 - ലെ സ്ഥല മെ ടുപ്പ് ആക്ട് 
( 1894 - ലെ 1 -ാം കേന്ദ് ആക്ട്) പ്രകാരമുള്ള കളക്ടറുടെ 
പ്രവൃത്തികൾ നിർവ്വഹിക്കാൻ സ്പെഷ്യൽ തഹശീൽദാർ 
(എൽ. എ . ) എൻ. എച്ച്. നമ്പർ- 3, വൈറ്റിലയെ ജില്ലാ 
കളക്ടറുടെ 27 - 2 - 2013 - ലെ സി3- 67021 / 09 എന്ന ഉത്തരവു 
പ്രകാരം നിയമിച്ചിരിക്കുന്നതിനാലും; 
- ഇതോടൊപ്പമുള്ള പട്ടികയിൽ വിവരിച്ചിട്ടുള്ള ഭൂമി ഒരു 
പൊതു ആ വ ശ്യ ത്തിന് അതായത് കൊച്ചി മെട്രോ 
റെയിൽ പദ്ധതിയെ ഉൾക്കൊള്ളിക്കാനായി വൈറ്റില മുതൽ 
പേട്ട വരെയുള്ള വൈറ്റില - പേട്ട റോഡ് വിക സ ന ത്തിന് 
ആ വ ശ്യ മു ണ്ട ന്നോ ആവ ശ്യ മു ണ്ടാ യേ ക്കാ മെന്നോ 
കളക്ടർക്ക് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

ഇപ്പോൾ തന്മൂലം അതുമായി ബന്ധപ്പെട്ട എല്ലാ പേർക്കും 
1894- ലെ സ്ഥലമെടുപ്പ് ആക്ട് (1894 - ലെ 1 -ാം കേന്ദ്ര ആക്ട്) 
4 -ാം വകുപ്പ് 1 -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾക്കനുസൃത 
മായി ഇക്കാര്യത്തിനുള്ള അറിയിപ്പ് ഇതിനാൽ നൽകുകയും 
ചെയ്യുന്നു . 

കേരള സർക്കാർ ഈ പൊന്നും വില നട പടിയുടെ 
അടിയന്തിര സ്വഭാവം പരി ഗ ണിച്ച് 7 - 1 - 2010 - ലെ ജി . ഒ . 
( ആർ. ടി .) നമ്പർ 40 /10 / പി . ഡബ്ലിയു . ഡി . എന്ന ഉത്തരവ് 
പ്രകാരം പൊന്നുംവില നിയമത്തിലെ അടിയന്തിരഘട്ടത്തിൽ 
ഉൾപ്പെടുത്തിഉത്തരവായിട്ടുള്ളതാണ്. 

- ഇക്കാര്യത്തിലുള്ള അടിയന്തിര സ്വഭാവം കണക്കിലെടുത്ത് 
മേൽപറഞ്ഞ ആക്ട് 17 -ാം വകുപ്പ് 4 -ാം ഉപ വ കു പിന് 
വിധേയമായി ആക്ടിലെ 5 ( എ ) വകുപ്പിലെ വ്യവസ്ഥകൾ 
ഇക്കാര്യത്തിൽ ബാധകമാകേണ്ടതില്ലെന്ന് 13 - 8 -2013. തീയതി 
യിലെ എൽ. ആർ. സി . 6 - 32668 / 2013 നമ്പർ ഉത്ത രാവു 
പ്രകാരം ലാന്റ് റവന്യൂ കമ്മീഷണർ ഉത്തരവായിട്ടുള്ളതുമാണ്. 

ഭൂമിയുടെ വിശദവിവരങ്ങൾ 

ജില്ല - എറണാകുളം. 
താലൂക്ക്- കണയന്നൂർ. 

വില്ലേജ് - പൂണിത്തുറ. 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
കമ 

സർവ്വേ വിസ്തീർണ്ണം വിവരണം 
നമ്പർ നമ്പർ 

( ഹെക്ടറിൽ) 
- (1) (2) (3) 

(4) 


-- കേരള സർക്കാർ ഈ പൊന്നും വില നട പടിയുടെ 
അടിയന്തിര സ്വഭാവം പരിഗണിച്ച് 15 - 2- 2013 - ലെ ജി . ഒ .( ആർ. ടി.) 
നമ്പർ 768 / 2013 / ട്രാൻസ്. ഉത്തരവ് പ്രകാരം പൊന്നും വില 
നിയ മ ത്തിലെ അ ടി യ ന്തി ര ഘട്ട ത്തിൽ ഉൾപ്പെടുത്തി 
ഉത്തരവായിട്ടുള്ളതാണ്. 


ഇക്കാര്യത്തിലുള്ള അടിയന്തിര സ്വഭാവം കണക്കിലെടുത്ത് 
മേൽപറഞ്ഞ ആക്ട് 17 -ാം വകുപ്പ് 4 -ാം ഉപ വകു പ്പിന് 
വിധേയമായി ആക്ടിലെ 5 ( എ ) വകുപ്പിലെ വ്യവസ്ഥകൾ 
ഇക്കാര്യത്തിൽ ബാധകമാ കേ ണ്ട തില്ലെന്ന് 25 - 7 - 2013 -ാം 
തീയതിയിലെ എൽ. ആർ. സി .6- 30273 /2013 നമ്പർ ഉത്തരവു 
പ്രകാരം ലാന്റ് റവന്യൂ കമ്മീഷണർ ഉത്തരവായിട്ടുള്ളതുമാണ്. 


പട്ടിക 


ജില്ല - എറണാകുളം. 
താലൂക്ക് - കണയന്നൂർ. 

- വില്ലേജ് എറണാകുളം. 


കമ 


732 / 1 


0 . 0040 


സർവ്വേ നമ്പരും 
സബ് ഡിവിഷൻ 

നമ്പരും 


തരം 


തരം 


വിസ്തീർണ്ണം 
( ഹെക്ടർ) 


നമ്പർ 


0.0642 


0 . 0100 


353 / 1 


പുരയിടം 


0 . 0046 


0 . 0050 


732 / 6 
939 / 3 
944/ 4 
944 / 5 
944 / 7 
945 / 2 


0 .0306 


പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 


0 .0202 


0 . 0335 


( ഒപ്പ്) 

സ്ഥലമെടുപ്പ് ആഫീസർ, 
നാഷണൽ ഹൈവേ നമ്പർ 3, സ്പെഷ്യൽ തഹശീൽദാർ 
വൈറ്റില . 

(എൽ. എ .). 
Gaz , No. 39 /2013 /DTP (CLP ) . 


0. 0227 


945 / 6 
945 / 7 


0 .0016 


6970 


KERALA GAZETTE 


[PART III 


-- (2) 


(3) 


- (2 ) 


(3 ) 


- 948/ 4pt 


0 . 0141 


പുരയിടം 


1252 / 1 


0 .0250 


നിലം നാളത് പുരയിടം 


950 / 2 


0 .0142 


പുരയിടം 


46 


1252 /2 


0 . 0153 


നിലം നാളത് പുരയിടം 


953 / 1 


0 . 0499 


പുരയിടം 


1252 / 3 


| 0 .0295 


നിലം നാളത് പുരയിടം 


o 


954/ 3 


0 .0581 


പുരയിടം 


1253/ 3 


0.0031 


നിലം നാളത് പുരയിടം 


957 / 2 


0 .0161 


പുരയിടം 


Mo 


1253 / 4 


0. 0120 


-- നിലം നാളത് പുരയിടം 


957 / 5 


0. 0073 


പുരയിടം 


50 


1253 / 5 


0. 0186 


നിലം നാളത് പുരയിടം 


16 


1180 / 1 


0. 0082 


പുരയിടം 


1254 / 1 


0 .0036 


പുരയിടം 


1180 / 6 


0. 0125 


പുരയിടം 


52 


1254/ 2 


0 .0265 


പുരയിടം 
നിലം നാളത് പുരയിടം 


1191/ 1 


0 .0063 


പുരയിടം 


1254 / 3 


0 .0081 


19 


1191/ 2 


0. 0505 


പുരയിടം 


54 


1255 / 1 


0.0260 


നിലം നാളത് പുരയിടം 


20 


1191 / 3 


0 .0194 


പുരയിടം 


55 


1255 / 3 


0 .0058 


- നിലം നാളത് പുരയിടം 


21 


1192 


0 . 0140 


പുരയിടം 


56 


1255 / 4 


0 .0013 


പുരയിടം 


22 


1193 / 3 


0 . 0195 


നിലം നാളത് പുരയിടം 


57 


1274 / 1 


0 .0013 


നിലം നാളത് പുരയിടം 


23 


1193 4 


0 . 0082 


- പുരയിടം 


58 


1274 / 2 


0 .0133 


നിലം നാളത് പുരയിടം 


24 


1193 / 5 


0 . 0199 


59 


1281/ 1 


0 . 1280 


പുരയിടം 


നിലം നാളത് പുരയിടം 
നിലം നാളത് പുരയിടം 


25 


1194 / 2pt 


0. 0520 


60 


1300 / 1 


0 .0020 


പുരയിടം 


26 


119414 


0 .0030 


61 


1300 / 2 


0 .0340 


പുരയിടം 


- പുരയിടം 
നിലം നാളത് പുരയിടം 


1194 / 6 


0 .0088 


1300 / 3 


0 .0243 


പുരയിടം 


28 


1194 / 7 


0 .0132 


പുരയിടം 


1301/ 1 


0.0151 


പുരയിടം 


29 


1194 / 8 


0. 0010 


പുരയിടം 


64 


1302 / 5pt 


0 . 0125 


പുരയിടം 


30 


1195 


0.0300 


നിലം നാളത് പുരയിടം 


65 


1302 / 2 


| 0 . 0542 


പുരയിടം 


1196 / 1 


0. 0105 


നിലം നാളത് പുരയിടം 


66 


1305/ 3 


0.0215 


പുരയിടം 


1196 / 2 


0 .0125 


നിലം നാളത് പുരയിടം 


1305 / 4 


0 .0092 


പുരയിടം 


33 


1210 


0. 0310 


നിലം നാളത് പുരയിടം 


68 


1307 / 1 


0. 0118 


പുരയിടം 


34 


1211 


0 . 1015 


നിലം നാളത് പുരയിടം 


6g 


1307/ 2 


0 . 0314 


പുരയിടം 


35 


1212 / 1 


0 . 0194 


പുരയിടം 


70 


1307 / 3 


0. 0324 


പുരയിടം 


36 


1213 / 2 


0.0274 


നിലം നാളത് പുരയിടം 


T1 


1308/ 1 


0 .0215 


പുരയിടം 


37 


12-13 / 3 


0. 0040 


പുരയിടം 


72 


1308 / 2 


0 .0157 


പുരയിടം 


38 


1214 / 2 


0. 0232 


പുരയിടം 


73 


1308 / 3 


0. 0230 


പുരയിടം 


1215 / 1 


0. 0045 


നിലം നാളത് പുരയിടം 


74 


1308 / 4 


0. 0046 


പുരയിടം 


1234 / 1 


0 .0228 


നിലം നാളത് പുരയിടം 


75 


1309 / 2 


0 .0140 


പുരയിടം 


41 


1250 


0 .0024 


1309 / 3 


0 .0195 


പുരയിടം 


42 


1251/ 1 


0. 0005 


നിലം നാളത് പുരയിടം 
നിലം നാളത് പുരയിടം 
നിലം നാളത് പുരയിടം 


1309/ 4 


0 .0051 


പുരയിടം 
നിലം നാളത് പുരയിടം 


M 


2 


1251/ 2 


0 .0340 


78 


1310 / 1 


0 . 0044 


1251 / 3 


0. 0252 


നിലം നാളത് പുരയിടം 


- 79 


79 


1310 /2 


0.0022 


പുരയിടം 


1st Oct. 2013 ] 


COMMISSIONERATE OF LAND REVENUE 


6971 


(2) 


MALAPPURAM DISTRICT 


1310 / 3 


0. 0191 


നിലം നാളത് പുരയിടം 


നോട്ടീസ് 


1317 / 1 


0.0152 


പുരയിടം 


1318 / 1 


0.0520 


പുരയിടം 


നമ്പർ സി5 - 44683/ 2013 -( 2). 

2013 ആഗസ്റ്റ് 13 . 
- [ കേരള ഭൂ പരിഷ് ക്ക രണ നിയ മം - പേ മെന്റ് ഓഫ് 
കോമ്പൻസേ ഷൻ ഫോർ എക്സസ് ലാന്റ് ചട്ടം 14 ( 3) 
പ്രകാരം) 


1318 / 2 


0 .0402 


പുരയിടം 


1318 / 4 


0 .0425 


പുരയിടം 


1319 / 1 


0 . 0018 


പുരയിടം 


1319 / 2 


0 .0554 


1319 / 3 


0 .0028 


നിലം നാളത് പുരയിടം 

പുരയിടം 
നിലം നാളത് പുരയിടം 


1319 / 4pt 


0 .0785 


1350 / 1 


0 .0012 


- പുരയിടം 
നിലം നാളത് പുരയിടം 


1352 /1 


0.0213 


1352 / 2 


0 . 0271 


- കേരള ഭൂപരിഷ്ക്കരണ നിയമപ്രകാരം ഭൂവുടമകൾക്കുള്ള 
നഷ്ടപ്രതിഫല ബോണ്ട് അനുവദിച്ചതും കൈപ്പറ്റാത്തതും, 
കാലാ വധി പൂ ർ ത്തി യാ യ തു മായ ബോണ്ട് നമ്പർ 
എം . എസ്. 0 /2013 തീയതി 9- 3- 1978, ഇന്റന്റ് നമ്പർ 3796 തീയതി 
12 - 1-1978 മഞ്ഞപ്ര അപ്പു മേനോൻ ആന്റ് പി . പത്മാവതി അമ്മ 
w / o മഞ്ഞപ അപ്പു മേനോൻ, കാർത്ത്യാ യനി വിഹാർ, 
വടക്കു മ്പുറം പി . ഒ., എടയൂർ വില്ലേജ്, തിരൂർ താലൂക്ക്, 
മല പ്പുറം ജില്ല എന്ന വർക്ക് അനു വാദിച്ചിട്ടുള്ളത് കേരള 
ഭൂപരിഷ്ക്കരണ നിയമം- പേമെന്റ്ഓഫ് കോമ്പൻസേഷൻ ഫോർ 
എക്സസ്ലാന്റ് ചട്ടം 14 (3) പ്രകാരം കണ്ടുകെട്ടി ഗവൺമെന്റ് 
ഖജനാവിൽ മുതൽ കൂട്ടാൻ ഉദ്ദേ ശി ക്കു ന്ന തി നാൽ ഇത് 
സംബന്ധിച്ച വല്ല തേർച്ചകളോ അവകാശ വാദങ്ങളോ ഉള്ളവർ 
ഈ നോട്ടീസ് പര സ്യ പ്പെടുത്തി മൂന്ന് മാസ ത്തി നകം 
രേഖാമൂലം മലപ്പുറം ജില്ലാ കളക്ടറെ അറിയിക്കേണ്ടതും 
നിശ്ചിത സമ യ ത്തി നകം ആ യത് ലഭി ക്കാ ത്ത പക്ഷം 
ബോണ്ട് കണ്ടു കെട്ടി ഉത്തര വാ കു ന്ന താ ണെന്ന വിവരം 
ബന്ധപ്പെട്ട ഏവരേയും അറിയിക്കുന്നു. 


1352 / 3 


പുരയിടം 

പുരയിടം 
നിലം നാളത് പുരയിടം 


0 .0173 


1352 / 4 


0 . 0026 


1486 


0.0075 


പുരയിടം 


1489/ 2 


0 .0100 


പുരയിടം 


ആ 


കെ 2 .0112 


( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാരുടെ 
കാര്യാലയം, എൽ. എ ., 

സ്ഥലമെടുപ്പ് ആഫീസർ, 
നാഷണൽ ഹൈവേ നമ്പർ 3, സ്പെഷ്യൽ തഹശീൽദാർ 
വൈറ്റില . 

(എൽ. എ .). 


കളക്ടറേറ്റ്, 
മലപ്പുറം. 


- ( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


